കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV ( N)/634/2012- 14 


GOVERNO 


ം 


കേ 


ള സർക് 


ക്കാർ . 


NMENT OF 


KERALA 


= 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
15th Dhanu 1190 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 9 
9th Pousha 1936 


PART III 


Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ പി . സി . പി - 42656 / 2014. 

2014 ഡിസംബർ 9. 
കേരള വനം വകുപ്പിലെ വിവിധ ഓഫീസുകളില 
ഉപ യോ ഗ ത്തി നായി വിശ്വസ്ത സ്ഥാപ ന ങ്ങ ളിൽനിന്നും 
യു . പി . എസ്. ട്യൂബുലർ ബാറ്ററികൾ ( Under buy - back 
system) (3 വർഷം വാറണ്ടിയും), ക്യാമറ ട്രാപ്പുകൾ ( 3 വർഷം 
വാറണ്ടിയും 2 വർഷം AMC - യും ) ഇതോടൊപ്പം ഉള്ളടക്കം 
ചെയ്ത അനക്സസറുകളിൽ പറയുന്നവ വാങ്ങുന്നതിനായി 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് 
ഫോറസ്റ്റ് (എഫ്. എം . ഐ .എസ്) മുദ്രവച്ചുള്ള ദർഘാസുകൾ 
പ്രത്യേകമായി ക്ഷണിക്കുന്നു . ഈ പരസ്യത്തിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്ത അനക്സറിൽ പറയുന്ന നിലവാരത്തി 
ലുള്ളതും നിശ്ചിത യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് 
ഉറപ്പുവരുത്തേണ്ടതാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പർ, ഇനം, 

ഏകദേശ എണ്ണം, 
അടങ്കൽ തുക (ലക്ഷം) 


നിരത 
ദ്രവ്യം 
( 1 % ) 


- ഓരോ ഉപകരണത്തിന്റെ വിലയും വാറണ്ടി സമയത്തിനു 
ശേഷമുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റ് തുകയും 
പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 


PCP - 42656/ 2014 _ 40 AH Tubular 
Batteries - 128 Nos. 
60 AH Tubular Batteries - 48 Nos. 
- 12 .48 


ദർഘാസ് ഫോറങ്ങൾ www. forest. kerala . gov.in എന്ന 
വെബ്സൈറ്റ് വിലാസത്തിൽ നിന്നും ലഭ്യമാണ്. 
No. PCP - 42656/ 2014. 

| 9th December 2014. 


12 , 480 


2 


PCP -29633/2014 - ക്യാമറ ട്രാപ് 

- (പുനർ ദർഘാസ്) - 60 - 13. 00 


13 , 000 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


ഒറിജിനൽ- ക്രമനമ്പർ 1- ന് 1,995, ക്രമനമ്പർ 2 - ന് 


2 ,100 


Sealed tenders are invited from reputed firms for the 
Supply, Installation , Testing and Commissioning of UPS 
Tubular Batteries under buy -back system (warranty for 
three years) and Camera Traps ( including warranty for 
three years and further AMC for 2 years ) as per 
annexures enclosed for use in Various Offices of the 
Kerala Forest Department (KFD ) . The equipment should 
conform to the technical standards and specifications 
mentioned to this notice. The other details regarding this 
tender are as follows. 


ഡ്യൂപ്ലിക്കേറ്റ്- കമനമ്പർ 1- നും 2- നും 1, 050 

ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 - 1- 2015 ഉച്ചയ്ക്കുശേഷം 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 9 - 1- 2015 
ഉച്ചയ്ക്കുശേഷം 3 മണി. 

വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 
ഉത്തരവ് കിട്ടി മുപ്പത് ദിവസത്തിനകം. 

പണം നൽകുന്ന രീതി വിതരണം ചെയ്ത തീയതി 
മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ. 

വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം - വിതരണത്തിനുള്ള 
ഉത്തരവിനോടൊപ്പം നൽകുന്നതായിരിക്കും. 


- St. 


Tender No. Name of Item, 

Approximate Quantity with 
- PAC (in lakhs ) 


EMD (10%) 

| in 


PCP - 42656 /2014 - 40 AM Tubular 
Batteries — 128 Nos ., 60 AH Tubular 
Batteries 48 Nos. - 12 .48 


12 ,480 


- 2 


PCP - 29633/2014 -- Camera Traps 
( Re -tender) - 60 Nos. - 13 


13,000 


ദർഘാസുകൾ അയയ്ക്കുന്ന കവറുകളിൽ “ ടെണ്ടർ ഫോർ 
ദ സപ്പൊഓഫ് യു . പി. എസ്.ട്യൂബുലർ ബാറ്ററികൾ, ക്യാമറാ 
ടാപ്പു കൾ എന്ന് രേഖ പ്പെടു ത്തു കയും അഡീഷണൽ 
പിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് 
( എ ഫ് . എം . ഐ . എ സ്.),മൂന്നാം നില , ഫോറസ്റ്റ് ഹെഡ് 
ക്വാർട്ടേഴ്സ്, വഴുതയ്ക്കാട്, തിരുവനന്തപുരം- 695 014 എന്ന 
മേൽവിലാസം രേഖപ്പെടുത്തിയിരിക്കണം. 


മുകളിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം 
ഏകദേശം മാത്രമാണ്. ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും 
കുറയ്ക്കാനും അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാന 
മെടുക്കുന്നതിന് വനം വകുപ്പിന് അവകാശമുണ്ട്. ദർഘാസ് 
ഫോറം മേൽപ്പറഞ്ഞ വിലയൊടുക്കി പ്രവൃത്തിദിവസങ്ങളിൽ 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് 
ഫോറസ്റ്റ് (എഫ്. എം . ഐ .എസ്.) - ന്റെ ഓഫീസിൽനിന്നും വാങ്ങാ 
വു ന്ന താ ണ് . ഇന്റർനെറ്റിൽനിന്നും ദർഘാസ് ഫോറം 
ഡൗൺ ലോഡ് ചെയ്യുന്നപക്ഷം ദിർ ഘാ സി നോ ടൊപ്പം 
അ ഡീ ഷ ണൽ പിൻ സിപ്പൽ ചീഫ് കൺസർവേറ്റർ 
ഓഫ് ഫോറസ്റ്റ് ( എ ഫ്. എം . ഐ . എ സ്.), ഫോറസ്റ്റ് 
ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതയ്ക്കാട്, തിരുവനന്തപുരം എന്ന 
പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയോ ഇ . എം . ഡി . യോ ഇല്ലാതെ ലഭിക്കുന്ന 
ദർഘാസുകൾ എന്നിവ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് 
ഫോറസ് ( എഫ്. എം . ഐ . എസ്.)- ന്റെ ഓഫീസിൽനിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ്. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം 
അവധിയായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


Cost of tender form : 

- Original - 1, 995 for Sl. No . 1 and , 2,100 for 
Sl . No . 2 . 

- Duplicate = 1,050 for Sl. Nos. 1 and 2. 

Last date and time for receipt of tender — Till 
- 2 p . m . on 9-1-2015 . 

Opening date and time of tender -- At 3 p . m . on 
| 9 - 1 - 2015 in the presence of tenderers or their authorized 
representatives who may be present at that time. 

Period of supply — Within thirty days from the date 
of supply order. 

Mode of payment — Within two weeks from the date 
of delivery. 

Place to be delivered — Various Offices of the Kerala 
Forest Department will be mentioned in the supply order. 

The envelops containing the tender should bear the 
superscription ""Supply, Installation , Testing, Commissioning 
of UPS Tubular Batteries / Camera Traps ” and should be 
addressed to the Additional Principal Chief Conservator 
of Forests (FMIS ) III Floor, Forest Headquarters , 
Vazhuthacaud , Thiruvananthapuram , Pin -695 014 . 


ANNEXURE - II 


Camera Traps 


The number of equipment mentioned above is just 
an approximate . The KFD will be at liberty to increase or 
decrease the number to be procured or may decide not to 
procure at all . Tender forms can be purchased from the 
office of the undersigned or a DD drawn in favour of the 
Addl. Principal , Chief Conservator of Forests ( FMIS ), 
Forest Headquarters , Vazhuthacaud , Thiruvananthapuram 
payable at Thiruvananthapuram shall be enclosed along 
with the tenders in cases , where tender forms are 
downloaded from the website (www .forest.kerala. gov. in ) 
and used . 


Resolution 
Trigger speed 
Detection Method 
Illumination Type 
Illumination range 
Day Images 
Night Images 
Video length 
Video Sound Recording 
Video mode 
Internal memory 


5 MP or more 
Faster 
Centered Subject Technology 
Flash 
Over 100 feet 
Full Colour 
Full Colour 
30 Seconds or more 
Yes 
Day 
120 MB stores over 100 
images 
Up to 32 GB 
Date, time and temperature 
4 D Rechargeable batteries 
Yes 
Tens of thousands of images 


The tender forms are not transferable. The tenders 
received late or in any form other than in the prescribed 
tender form and without the cost of tender document and 
EMD are liable to be rejected . The prescribed tender form 
can be had from the office of the undersigned 
during office hours. If the day of opening tender 
happens to be a holiday, the tender will be opened on the 
next working day. 


SD Card 
Imprint 
Battery 
Battery charger 
Battery life 
Ports 
Accessories 
Warranty 
AMC 


USB 


The unit price of equipment and the rate for Annual 
Maintenance Contract beyond the warranty period are to 
be quoted separately . 


Strap and USB cable 
3 years 
2 years 


Tender forms are available in the website : 
www . forest.kerala .gov.in 


ANNEXURE - I 


(Sd .) 
Additional Principal 
Chief Conservator of 

Forests ( FMIS ). 
(For and on behalf of 
the Governor of Kerala ) 


Forest Headquarters, 
Vazhuthacaud , 
Thiruvananthapuram . 


UPS Tubular Batteries 


Description 


Quantity in 

Nos . 


1 


40 AH UPS Tubular Batteries 


128 


2 


60 AH UPS Tubular Batteries 


48 


* All the batteries should be of ISO 9001 and 

14001 standard . 


* The firm should make necessary steps to 

conncet the supplied batteries to the UPSS 
suceessfully . 


* All batteries should have a warranty for a period 

of three years. 


Buy -back rates of old UPS should be mentioned seprately . 


